Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 /2009 - 2011 


OVERN 


10 


സ 


VMENT OF 


OF KER 


a 


~ 


K 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


7th September 2010 
2010 സെപ്റ്റംബർ 7 
16th Bhadra 1932 

1932 ഭാദ്രം 16 


y 35 
നമ്പർ 


വാല്യം 55 


PART III 
Police Department 


(1) 


ലേലപ്പരസ്യം 

ബാങ്കിൽ നിന്നും മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ പേരിൽ 
വാങ്ങിയിട്ടുള്ള നിശ്ചിത നിരതദ്രവ്യത്തിനുള്ള ഡി. ഡി . അടക്കം 

ചെയ്യേണ്ടതാണ്. ദർഘാസുകൾ അടക്കം ചെയ്ത കവറിനു 
നമ്പർ 02/ 52349 / 2008/ എം . എം . 

2010 ജൂ ലൈ 31. മുകളിൽ ഏത് സാധനത്തിനുള്ള ദർഘാസ് എന്ന് വ്യക്തമായി 

എഴുതിയിരിക്കേണ്ടതാണ്. ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ 
- മലപ്പുറം ജില്ലാ സായുധ സേനാ ക്യാമ്പിൽ സൂക്ഷിച്ചിട്ടു 

തുറ ക്കു ന്നതും ലേല ത്തിലോ ദർഘാ സിലോ കൂടു തൽ 
ള്ളതും ഉപയോഗയോഗ്യമല്ലാത്തതുമായ ഡിപ്പാർട്ട്മെന്റിന് 

തുക കാണുന്ന ആൾക്ക് വിൽപ്പന താൽക്കാലികമായി സ്ഥിരപ്പെടു 
ആവശ്യമില്ലാത്ത താഴെ കാണിച്ചിട്ടുള്ള സാധനങ്ങൾ 14 -9 -2010 

ത്തുന്നതും ടിയാൻ ഉടൻതന്നെ ലേലം/ ദർഘാസ് തുകയുടെ 
തീയതി പകൽ 11.30 മണിക്ക് പ്രസ്തുത ക്യാമ്പിൽവച്ച് 

പകുതി സംഖ്യ ( നികുതി ഉൾപ്പെടെ) നിരതദ്രവ്യം കഴിച്ച് ലേല 
പരസ്യമായി ലേലം ചെയ്ത വിൽക്കുന്നതാണ്. 

സ്ഥലത്തുവച്ചുതന്നെ അടയ്ക്കേണ്ടതും ബാക്കി സംഖ്യ 

ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തി ഉത്തരവുകിട്ടി 10 ദിവസത്തിനു 
കമ - സാധന വിവരങ്ങൾ 

എണ്ണം/ അളവ ള്ളിൽ അടച്ച് സ്വന്തം ചെല വിൽ സാധ ന ങ്ങ ൾ നീക്കം 
നമ്പർ 

ചെയ്യേണ്ടതുമാണ്. 
ടയർ 

215 

- ലേലം കൊണ്ടയാൾ ഈ നിബന്ധനകൾ ലംഘിച്ചാൽ 
ട്യൂബുകൾ 

ബന്ധപ്പെട്ടയാളുടെ നിരതദവ്യം സർക്കാരിലേക്ക് മുതൽ 
പെയർ പാർട്സ് 

കൂട്ടുന്നതും സാധനങ്ങൾ പുനർലേലം ചെയ്യുന്നതു മാ ണ്. 
വേസ്റ്റ് ഓയിൽ 

1821 ലിറ്റർ പുനർലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതിന് 

ആദ്യം ലേലം കൊണ്ടയാൾ ഉത്തരവാദിയാകുന്നതും നഷ്ടപ്പെട്ട 
- ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കു ന്ന വർ ലേല 

തുക ടിയാനിൽ നിന്നും ഈടാക്കാൻ നടപടി സ്വീകരിക്കുന്നതു 
സ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു 

മായിരിക്കും. പുനർലേലത്തിൽ കൂടുതൽ തുക ലഭിച്ചാൽ 
മണിക്കൂർമുമ്പ് 1,000 രൂപ നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതുമാണ്. ടിയാൻ അതിന് അവകാശി ആയിരിക്കുന്നതുമല്ല . 
- കൂടാതെ 13 -9-2010 തീയതി 5 മണിക്ക്മുമ്പായി കിട്ടത്തക്കവണ്ണം 

സാധനങ്ങൾ ലേലതീയതിക്കു മുമ്പുള്ള പ്രവർത്തി ദിവസ 
സീൽ ചെയ്ത കവറിൽ ദർഘാസുകൾ നേരിട്ടോ തപാൽ - ങ്ങളിൽ 10 മണിക്കും 4 മണിക്കും ഇടയ്ക്കുള്ളസമയത്ത് 
മാർഗ്ഗമോ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് അയയ് ക്കാ വു ന്ന മലപ്പുറം സായുധസേനാ അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ മുൻകൂർ 
താണ്. ദർഘാസിനൊപ്പം ഏതെങ്കിലും ദേശസാൽകൃത അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതുമാണ്. 


215 


279 


ന 


7th SEP. 2010] 


POLICE DEPARTMENT 


82 


ക്രമ 


യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റിവയ്ക്ക ചെയ്യേണ്ടതുമാണ്. ദർഘാസുകൾ അടക്കം ചെയ്ത കവറിനു 
കയോ ലേലം/ ദർഘാസ് അസ്ഥിരപ്പെടുകയോ ചെയ്യുന്നതിന് മുകളിൽ ഏത് നമ്പർ വാഹന ത്തിനുള്ള ദർഘാസ് എന്ന് 
ജില്ലാ പോലീസ് സൂപ്രണ്ടിന് അധികാരം ഉണ്ടായിരിക്കും. 

വ്യക്തമായി എഴുതിയിരിക്കേണ്ടതാണ്. ലേലം അവസാനിച്ചാലു 

ട ൻ ദർ ഘാ സു കൾ തുറ ക്കു ന്ന തും ലേല ത്തിലോ 
( 2 ) 

ദർഘാസിലോ കൂടുതൽ തുക കാണുന്ന ആൾക്ക് വിൽപ്പന 
നമ്പർ 02 / 56521/2008/ എം . എം . 

2010 ആഗസ്റ്റ് 7 , -- താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും ടിയാൻ ഉടൻതന്നെ 
മലപ്പുറം ജില്ലാ സായുധ സേനാ ക്യാമ്പിൽ സൂക്ഷിച്ചിട്ടു 

ലേലം/ ദർഘാസ് തുകയുടെ പകുതി സംഖ്യ ( നികുതി 
ള്ളതും ഉപയോഗ യോഗ്യമല്ലാത്തതുമായ ഡിപ്പാർട്ട്മെന്റിന് 

ഉൾപ്പെടെ) നിരതദ്രവ്യം കഴിച്ച് ലേല സ്ഥലത്തുവച്ചുതന്നെ 
ആവശ്യമില്ലാത്ത താഴെ കാണിച്ചിട്ടുള്ള പോലീസ് വാഹനങ്ങൾ 

അടയ്ക്കേണ്ടതും ബാക്കി സംഖ്യ ദർഘാസ്/ ലേലം സ്ഥിരപ്പെ 
14 - 9 - 2010 തീയതി പകൽ 11 മണിക്ക് പ്രസ്തുത ക്യാമ്പിൽ 

ടുത്തിഉത്തരവു കിട്ടി 10 ദിവസത്തിനുള്ളിൽ അടച്ച് സ്വന്തം 
വച്ച് പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. 

ചെലവിൽ വാഹനം നീക്കം ചെയ്യേണ്ടതുമാണ്. 

ലേലം കൊണ്ടയാൾ ഈ നിബന്ധനകൾ ലംഘിച്ചാൽ 
വാഹന വിവരം 

മോഡൽ ബന്ധപ്പെട്ടയാളുടെ നിര തദവ്യം സർക്കാരിലേക്ക് മുതൽ 
നമ്പർ 

കൂട്ടുന്നതും വാഹനങ്ങൾ പുനർലേലം ചെയ്യുന്നതു മാ ണ്. 
KL 10 D 5964 ബസ്സ് 

1995 

പുനർലേലത്തിൽഎന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതിന് 
KL 10 G 1627 ബസ്സ് 

ആദ്യം ലേലം കൊണ്ടയാൾ ഉത്തരവാദിയാകുന്നതും നഷ്ടപ്പെട്ട 

തുക ടിയാനിൽ നിന്നും ഈടാക്കാൻ നടപടി സ്വീകരിക്കുന്നതു 
- 3 KL 10 G 1628 ബസ്സ് 

1998 

മായിരിക്കും. പുനർലേലത്തിൽ കൂടുതൽ തുക ലഭിച്ചാൽ ടിയാൻ 
| KL 10 G 1629 ബസ്സ് 

അതിന് അവകാശി ആയിരിക്കുന്നതുമല്ല. 
- ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കു ന്ന വർ ലേല 

വാഹ നത്തിന് ലേല തീയതിക്കു മുമ്പുള്ള പ്രവർത്തി 
സ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു 

ദിവസങ്ങളിൽ 10 മണിക്കും 4 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് 
മണിക്കൂർ മുമ്പ്ഓരോ വാഹനത്തിനും 3,000 രൂപ വീതം 

മലപ്പുറം സായുധസേനാ അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ മുൻകൂർ 
നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതുമാണ്. 

അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതുമാണ്. 
കൂടാതെ 13 - 9- 2010 തീയതി 5 മണിക്ക്മുമ്പായി കിട്ടത്തക്കവണ്ണം 

യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റിവയ്ക്ക 
സീൽ ചെയ്ത കവറിൽ ദർഘാസുകൾ നേരിട്ടോ തപാൽ 

കയോ ലേലം/ദർഘാസ് അസ്ഥിരപ്പെടുത്തുകയോ ചെയ്യുന്നതിന് 
മാർഗ്ഗമോ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് അയയ്ക്കാവുന്നതാണ്. ജില്ലാ പോലീസ് സൂപ്രണ്ടിന് അധികാരം ഉണ്ടായിരിക്കും. 
ദർഘാസിനൊപ്പം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ 
നിന്നും മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ പേരിൽ വാങ്ങി ജില്ലാ പോലീസ്ഓഫീസ്, 

- ( ഒപ്പ്) 
യിട്ടുള്ള നിശ്ചിത നിരതദ്രവ്യത്തിനുള്ള ഡി . ഡി . അടക്കം - മലപ്പുറം. 

ജില്ലാ പോലീസ്സൂപ്രണ്ട്. 


1998 


1998 


